Reg . No. രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNN 


- 
കര 


ക്കാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
വാല്യം 57 | 


28th February 2012 
2012 ഫെബ്രുവരി 28 
9th Phalguna 1933 
1933 ഫാൽഗുനം 9 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

വിജ്ഞാപനം 


( 1) 


നമ്പർ ഡി. ബി./ 16 / mankada/ 201712/ 1829 . 


2011 നവംബർ 23. 


[ 1885- ലെ ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് 16 (1) -ാം വകുപ്പ്, 
2003- ലെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 67,164 എന്നീ വകുപ്പു 
കൾ അനുസരിച്ചും കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 
തിരൂർ, ട്രാൻസ്മിഷൻ ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
പുറപ്പെടുവിക്കുന്നത്. 

കെ .എസ്. ഇ . ബി. പ്രസരണ ശ്യംഖല ശക്തിപ്പെടുത്തുന്ന 
പാജക്ടിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ മങ്കടയിൽ 
ആർ. ജി . ജി. വി. വൈ . സ്കീമിൽ ടേൺകി അടിസ്ഥാനത്തിൽ 
നിർമ്മിക്കു ന്ന 66 കെ . വി . സബ്സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് 
താഴെപ്പറയുന്ന വൈദ്യുതി ലൈനുകൾ നിർമ്മിക്കു വാൻ 
ഉദ്ദേശിക്കുന്നു. 


ലൈനിന്റെ 

കടന്നുപോകുന്ന സ്ഥലങ്ങൾ 
- പേര് 

( കി. മീ .) വില്ലേജ് താലൂക്ക് 
- നിർദ്ദിഷ്ട സബ് 2.50 മങ്കട, പെരിന്തൽമണ്ണ 
സ്റ്റേഷനിലേക്കുള്ള 

വടക്കാങ്ങര, 
66 കെ . വി. ടാപ്പ്ലൈൻ വലമ്പൂർ 
സബ് സ്റ്റേഷനിൽ 

4. 00 മങ്കട, പെരിന്തൽമണ്ണ 
നിന്നുള്ള 11 കെ . വി . 

വടക്കാങ്ങര, 
ലൈനുകൾ 

വലമ്പൂർ, 
അങ്ങാടിപ്പുറം, 
കീഴാറ്റൂർ, 
കൂട്ടിലങ്ങാടി. 


മുകളിൽ കാണിച്ച ലൈനുകളുമായി ബന്ധപ്പെട്ട സർവ്വേ, 
മുറിച്ചു മാറ്റേണ്ട മരങ്ങളുടെ കണക്കെടുപ്പ്, പരിശോധന , 
നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികൾക്കു വേണ്ടി വൈദ്യുതി 
ബോർഡിലെ ഉദ്യോഗസ്ഥരും ബോർഡ് ചുമതലപ്പെടുത്തുന്ന 
മറ്റ് വ്യക്തികളും ഇതുമായി ബന്ധപ്പെട്ട സ്വകാര്യ ഭൂമികൾ 
ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽകൂടി അവരുടെ നിയമാനുസൃത 
മായ കൃത്യ നിർവ്വഹണത്തിനായി നിശ്ചിത സമ യ ങ്ങ ളിൽ 
പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം ബന്ധപ്പെട്ടവരെ ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ ഡി. ബി .120/CMD - PPDI/ 201712/ 1942. 2011 ഡിസംബർ 9. 


| [ 1885- ലെ ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് 16 (1) -ാം വകുപ്പ്, 
2003 - ലെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 67,164 എന്നീ വകുപ്പു 
കൾ അനുസരിച്ചും കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 
തിരൂർ, ട്രാൻസ്മിഷൻ ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
പുറപ്പെടുവിക്കുന്നത്. 


-- കെ .എസ്. ഇ . ബി. പ്രസരണ ശ്യംഖല ശക്തിപ്പെടുത്തുന്ന 
പാജ ക് ടി ന്റെ ഭാഗ മായി മല പ്പുറം ജില്ല യിലെ 
പരപ്പനങ്ങാടിയിൽ നിർമ്മിക്കുന്ന 110 കെ . വി . സബ്സ്റ്റേഷ 
നു മായി ബന്ധപ്പെട്ട് താഴെപറയുന്ന വൈദ്യുതി ലൈൻ 
നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നു. 


ലൈനിന്റെ 
- പേര് 


ം കടന്നുപോകുന്ന സ്ഥലങ്ങൾ 
- ( കി. മീ.) വില്ലേജ് താലൂക്ക് 


തിരൂരങ്ങാടി 


നിർദ്ദിഷ്ട ചെട്ട്യാർമാട്- 15.25 പള്ളിക്കൽ, 
പരപ്പനങ്ങാടി 110 കെ . വി. തേഞ്ഞിപ്പാലം, 
ഡി. സി. ലൈൻ 

പെരുവള്ളൂർ, 
മുന്നിയൂർ, 


നെടുവ. 


- മുകളിൽ കാണിച്ച ലൈനുകളുമായി ബന്ധപ്പെട്ട സർവേ, 
മുറിച്ചു മാറ്റേണ്ട മരങ്ങളുടെ കണക്കെടുപ്പ്, പരിശോധന , 
നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികൾക്കു വേണ്ടി വൈദ്യുതി 
ബോർഡിലെ ഉദ്യോഗസ്ഥരും ബോർഡ് ചുമതലപ്പെടുത്തുന്ന മറ്റ് 
വ്യക്തികളും ഇതുമായി ബന്ധപ്പെട്ട സ്വകാര്യ ഭൂമികൾ ഉൾപ്പെ 
ടെയുള്ള വസ്തുക്കളിൽകൂടി അവരുടെ നിയമാനുസൃതമായ 
ക്യ ത്യ നിർവ്വഹ ണ ത്തി നായി നിശ്ചിത സമ യ ങ്ങ ളിൽ 
പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം ബന്ധപ്പെട്ടവരെ ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 

- ( ഒപ്പ്) 
തിരൂർ പോസ്റ്റ്, എടരിക്കോട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


